Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 -2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


OVERNM 


നും സ 
VMENT OF 
न्यावापत 


OF KERT 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th July 2010 
2010ജൂലൈ20 
29th Ashadha 1932 
1932 ആഷാഢം 29 


നമ്പർ 


തിരുവനന്തപുരം സബ് കോടതി II മുമ്പാകെ 

2010 OP (SUCC ) No. 4 
ഹർജിക്കാരി: C . Remadevi, 

residing at " Thankam Gopalam 
T. C . 10 / 906, 
Mannamoola , Peroorkada, 

Thiruvananthapuram . 
എതിർകക്ഷികൾ: - Nil 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

തിരുവനന്തപുരം പേരൂർക്കട മണ്ണാമൂല റ്റി . സി. 10/ 906 -ാം 
നമ്പർ തങ്കം ഗോപാലത്തിൽ താമസിച്ചിരുന്ന ആർ. രമേഷ് ബാബു 
മരിച്ചുപോയിട്ടുള്ളതും അദ്ദേഹം അവിവാഹിതനായിരുന്നതും 
അദ്ദേഹത്തിന്റെ അവകാശിയായി അമ്മ യായ ഹർജിക്കാരി 
മാത്രമുള്ളതും ടി രമേഷ് ബാബുവിന്അദ്ദേഹം എഞ്ചിനീയറായി 
ജോലി നോക്കിയിരുന്ന കേരളാ സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ 
നിന്നും പ്രോവിഡന്റ് ഫണ്ട്ഇനത്തിൽ കിട്ടാനുള്ള3, 66,854 രൂപ 
വാങ്ങി എടുക്കുന്നതിന് ഹർജിക്കാരി ബോധിപ്പിച്ചിട്ടുള്ള 
ഹർജി 6 - 8- 2010 - ൽ വിചാരണ വച്ചിരിക്കുന്നതും ആർക്കെങ്കിലും 
എന്തെങ്കിലും തർക്ക മു ള്ള പക്ഷം അന്നേ ദിവസം പകൽ 
11 മണിക്ക് ഈ കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അല്ലാത്തപക്ഷം ആർക്കും തർക്കങ്ങൾ ഇല്ലെന്ന് 
കണ്ട്ടി ഹർജി തീരുമാനിക്കുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

എസ്. എസ്. കൽക്കുര, 
ഹർജികക്ഷി ഭാഗം അഡ്വക്കേറ്റ്. 


ഹാർട്ട് . എ 


22 - 5 - 2010 . 


